PART IV 
Private Advertisements and Miscellaneous Notifications 


- കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 


വിജ്ഞാപനം 


നമ്പർ ഇ4- 4205 / 2004. 

2007 ഡിസംബർ 1, 
ബോർഡിൽ 1999/ RA നമ്പറായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള 
ഇർഷാദുസ്സിബിയാൻ മദ്രസ്സയ്ക്കും 1931 / RA നമ്പരായി രജിസ്റ്റർ 
ചെയ്തിട്ടുള്ള ഒടുങ്ങാട്ടുചിന ജുമാ അത്ത്പള്ളിക്കും 2035 /RA 
നമ്പരായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ചരക്കുന്നത്ത് നമസ്കാര 
പള്ളിക്കും കൂട്ടായി അവകാശപ്പെട്ട 1177 / 1979, 1178/ 1979 എന്നീ 
ആ ധാ ര പ കാ ര മു ള്ള റീ - സർ വ്വ 358/ 1 - ൽ 1 / 2 സെന്റ് 
വസ്തുവിൽ സ്ഥിതി ചെയ്യുന്ന പീടിക മുറി എരപറമ്പൻ ഉമ്മർ 
ഹാജി മുതലായവർക്ക് കൈമാറി പകരം ടി സർവെ നമ്പരിൽ 
പുതുതായി ടിയാന്റെ ഉടമസ്ഥതയിൽ നിർമ്മിക്കുന്ന ഷോപ്പിംഗ് 
കോംപ്ലക്സിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഗ്രൗണ്ട് ഫ്ളോറിൽ 
(1) 2.90 m x 2.05 m (2 ) 3m x 2.05m രണ്ട്മുറികളും ഒന്നാം 
നിലയിൽ താഴെയുള്ള രണ്ട് മുറികളുടെ വിസ്തീർണ്ണത്തിൽ 
( 5. 90 m x 2. 05 m ) ഒരു മുറിയും തമ്മിൽ ഒത്തു മാറുന്നതിന് 
വഖഫ് സെക്രട്ടറി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. ടി വസ്തുക്കൾ 
തമ്മിൽ ഒത്തു മാ റു ന്ന തിന് ആർക്കെ ങ്കിലും എന്തെങ്കിലും 
ആക്ഷേപമോ നിർദ്ദേശമോഉണ്ടെങ്കിൽ ആയത് ഈ വിജ്ഞാപനം 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസങ്ങൾക്കുള്ളിൽ ചീഫ് എക്സിക്യൂ 
ട്ടീവ് ഓഫീസർ, കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ്, 
വി . ഐ . പി . റോഡ്, കലൂർ, കൊച്ചി- 17 എന്ന വിലാസത്തിൽ 
രേഖാമൂലം അറിയിക്കേണ്ടതാണ്. നിശ്ചിത സമയപരിധിക്കു 
ശേഷം ലഭിക്കുന്നവ നിരസിക്കുന്നതാണെന്നും ഇതിനാൽ 
അറിയിക്കുന്നു . 

- ( ഒപ്പ്) 


കൊച്ചി. 


ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. 


